Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


t; 


സാ 


RNMENT 


OF KERT 


X 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


8th June 2010 
- 2010 ജൂൺ 8 
18th Jyaishta 1932 
1932 ജ്യേഷ്ഠം 18 


23 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ് 


നമ്പർ 


PART III 


Forest Department 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, തിരുവനന്തപുരം 


ഇനം 


മോഡൽ 


ദർഘാസ്/ ലേല പരസ്യം 


1997 


നമ്പർ ബി - 2020 / 2009. 


2010 മേയ് 17. 


ജീപ്പ് മഹീന്ദ്ര 
സൂരജ് മോട്ടോർ സൈക്കിൾ 

1992 
ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ 1976 
നിരതദ്രവ്യം - രൂപ 500 . 
ദർഘാസ് ഫോറത്തിന്റെ വില -രൂപ 150 + വാറ്റ് + E . 
സെസ്സ് 1 %. 

- ദർഘാസ് ഫോറം വാങ്ങുന്നതിനുള്ള അവസാന തീയതിയും 
സമയവും 17 -6- 2010 ഉച്ചയ്ക്ക് 1 മണിവരെ. 


തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഡിവിഷന്റെ അധികാര 
പരിധിയിൽപ്പെടുന്ന പേപ്പാറ റെയിഞ്ചിന്റെ അധീനതയിലുള്ള 
KL 12 ബി 2179 നമ്പർ ജീപ്പ്, KL 01 ( 4158- സൂരജ് 
മോട്ടോർ സൈക്കിൾ, KRT 3244 ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ 
എന്നീ വാഹ ന ങ്ങൾ 17 - 6 - 2010 -ാം തീയതി പകൽ 3. 30 
മണിക്ക് തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡനോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി 
ലേലം ചെയ്ത് ദർഘാസ് നിരക്കിലും ലേലം നിരക്കിലും 
കൂടിയ നിരക്കിന് ലേലം സ്ഥിരപ്പെടുത്തുന്നതാണ്. ദർഘാസ്/ 
ലേലത്തിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ 17 - 6 -2010 - ന് 
ഉച്ചയ്ക്കുശേഷം 1 മണിക്ക് മുമ്പായി സീൽ ചെയ്ത ദർഘാസുകൾ 
വൈൽഡ് ലൈഫ് വാർഡൻ, വൈൽഡ് ലൈഫ് ഡിവിഷൻ, 
രാജീവ്ഗാന്ധി നഗർ, വട്ടിയൂർക്കാവ് പി. ഒ., തിരുവനന്തപുരം- 13 - 
എന്ന വിലാസത്തിൽ ലഭിക്കത്തക്കവണ്ണം സമർപ്പിക്കേണ്ടതാണ്. 
ദർഘാസ് സ്വീകരിക്കേണ്ട ദിവസം പൊതു അവധിയായി 
വന്നാൽ അടുത്ത പ്രവൃത്തി ദിവസം പ്രസ്തുത സ്ഥലത്തും 
സമയത്തും ദർ ഘാ സു കൾ സ്വീക രി ക്കു ന്നതും ലേലം 
നടത്തുന്നതുമാണ്. 


- ലേല സ്ഥലം - വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ്, 
പി . റ്റി. പി . നഗർ, തിരുവനന്തപുരം. 
- KL B 2179 നമ്പർ ജീപ്പ്, KL -01- C -4158 സൂരജ് മോട്ടോർ 

സൈക്കിൾ, KRT- 3244 ബുള്ളറ്റ് മോട്ടോർ സൈക്കിൾ എന്നീ 
വാഹനങ്ങൾ പേപ്പാറ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡന്റെ 
ഓഫീസ് കോമ്പൗണ്ടിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ്. 


ണ 


- ടി വാഹനങ്ങളെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ 
തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡന്റെഓഫീസിൽ 
പ്രവൃത്തിദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


8th JUNE 2010 ). 


FOREST DEPARTMENT 


308 


നിബന്ധനകൾ 

ആവശ്യപ്പെടുന്നപക്ഷം തുകയും 18 % പലിശയും 20 രൂപ 

പ്രതിദിനം തറവാടകയും ഈടാക്കി മറ്റൊരു 15 ദിവസംകൂടി 
1. ദർഘാസ് സമർപ്പിക്കുന്നവരെ മാത്രമേ ലേലത്തിൽ 

അനു വ ദി ക്കു ന്ന താ യി രി ക്കും . അതി നു ശേഷം അവധി 
പങ്കെടുക്കുവാൻ അനുവദിക്കുകയുള്ളു. 

അനുവദിക്കുന്നതല്ല . അപ്രകാരം സമയപരിധിക്കുള്ളിൽ വാഹനം 
ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ ലേലത്തിൽ പങ്കെടു നീക്കം ചെയ്യാത്തപക്ഷം ടി വാഹനം ലേലം/ ദർഘാസുകാരന്റെ 
ക്കു ന്ന വർ അവരെ തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട ന ഷ് ാ ത ര വാ ദി ത്വ ത്തിൽ വീണ്ടും ലേല ം /ദർഘാസ് 
വില്ലേജാഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് ഇലക്ഷൻ അടിസ്ഥാനത്തിൽ വിൽക്കുന്നതായിരിക്കും. വനം വകുപ്പിൽ 
കമ്മീഷൻ നൽകി യിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് കാലാ കാ ല ങ്ങ ളിൽ നില വിലുള്ള ലേലം/ ദർഘാസ് 
അല്ലെങ്കിൽ ഇന്ത്യൻപാസ്പോർട്ട് ഏതെങ്കിലും ഒന്നിന്റെ നിബന്ധനകൾ ഇതിനും ബാധകമായിരിക്കും. 
സാക്ഷ്യപ്പെടു ത്തിയ ഫോട്ടോ കോപ്പി സഹിതം 
അപേക്ഷിക്കേണ്ടതാണ്. ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ 
അസ്സൽ പരിശോധനയ്ക്ക് ലഭ്യമാക്കേണ്ടതാണ്. 

വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ്, 

( ഒപ്പ്) 

സോഷ്യൽ ഫോറസ്ട്രി കോംപ്ളക്സ് വൈൽഡ് ലൈഫ് 
ലേല ത്തിലോ ദർഘാ സിലോ പങ്കെടു ക്കു ന്ന തിന് 
മുമ്പായി വാഹനം നേരിൽകണ്ട് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 

വാർഡൻ. 

പി . റ്റി . പി. നഗർ, വട്ടിയൂർക്കാവ് പി . ഒ., 
തിരു വ ന ന്ത പുരം വൈവൽ ഡ് ലൈഫ് വാർഡന്റെ 

തിരുവനന്തപുരം-13. 
അ നു വാ ദ ത്തോടെ ഓ ഫീസ് സമയത്ത് വാഹനം 
പരിശോധിക്കാവുന്നതാണ്. 

വൈൽഡ് ലൈഫ് ഡിവിഷൻ, മൂന്നാർ 
4 . ലേലം/ ദർഘാസ് ബന്ധ പ്പെട്ട ഉദ്യോ ഗ സ്ഥന്റെ 
അധികാരത്തിന് വിധേയമായിരിക്കും. ദർഘാസ്/ ലേലം 

ദർഘാസ്/ ലേല പരസ്യം 
സ്വീ ക രി ക്കു ന്ന തിനും നിരാ ക രി ക്കു ന്ന തിനുമുള്ള 
കർക്കശമായ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നമ്പർ ആർ- 2274 / 2009. 

2010 മേയ് 4. 
നിക്ഷിപ്തമായിരിക്കും. 
5 . ദർഘാസ് ഫോറം മുകളിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം 

മൂന്നാർ വന്യ ജീവി ഡിവിഷനിലെ ചിന്നാർ വന്യജീവി 
ലഭ്യമായിരിക്കും. പൂരിപ്പിച്ച ദർഘാസുകൾ 17 -6- 2010 - ന് സങ്കേതത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്നതും കാലപ്പഴക്കം 
ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പായി കിട്ടത്തക്കവണ്ണം സീൽ 

പരിഗണിച്ച് ലേലം ചെയ്ത് സർക്കാരിലേക്ക് മുതൽകൂട്ടുവാൻ 
ചെയ്ത് കവറിൽ നേരിട്ടോ തപാൽ മാർഗ്ഗമോ വൈൽഡ് തീരുമാനിച്ചിട്ടുള്ളതുമായ താഴെ പട്ടികയിൽ വിവരിക്കുന്ന 

ലൈഫ് വാർഡൻ, വൈൽഡ് ലൈഫ് ഡിവി ഷൻ, വാഹനം ആയത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് തത്സമയ 
വട്ടിയൂർക്കാവ് പി . ഒ., തിരു വ ന ന്ത പുരം- 13 എന്ന - അ വ സ്ഥ യിലും സ്ഥിതി യിലും വാങ്ങു ന്ന തിന് മുദ്രവച്ച 
മേൽവിലാസത്തിൽ എത്തിക്കേണ്ടതാണ്. ദർഘാസിനോ ദർഘാസുകൾ 2010 ജൂൺ മാസം 30 -ാം തീയതി ഉച്ചയ്ക്ക് 
ടൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും - 1 മണിവരെ സ്വീകരിക്കുന്നതാണ്. അന്നേദിവസം പകൽ 
തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡന്റെ പേരിൽ 2.30 മണിക്ക് മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡനോ 
വാങ്ങിയിട്ടുള്ള നിശ്ചിത തുകയ്ക്കുള്ളനിരതദ്രവ്യം അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
അടച്ച ഡിമാന്റ് ഡാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷൻ ആഫീസിൽവച്ച് വാഹനം 
ദർഘാസുകൾ നൽകിയിട്ടുള്ളവർ നിർദ്ദിഷ്ട സ്ഥലത്തും ലേലംചെയ്യുന്നതും ലേലത്തിനുശേഷം ദർഘാസുകൾ തുറന്ന് 
സമയത്തും ഹാജരാകേണ്ട താ ണ് . നിശ്ചിത സമയം 

പരിശോധിക്കുന്നതുമായിരിക്കും. ദർഘാസിലോ ലേലത്തിലോ 
കഴിഞ്ഞ് ലഭിക്കുന്ന ദർഘാ സു കൾ യാതൊരു 

ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നയാളുടെ പേരിൽ 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 

ദർഘാസ്/ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതായിരിക്കും. 
6 . ദർഘാസുകാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് 17 - 6- 2010 - ന് 
ഉച്ചയ്ക്കുശേഷം 3.30 മണിക്ക് ലേലം തുടങ്ങുന്നതാണ്. 

പട്ടിക 
ലേലം അവസാനിച്ചാൽ ഉടനെ ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യ ത്തിൽ ദർഘാ സു കൾ തുറ ക്കു ന്നതും 

ഇനം ജീപ്പ് 
ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക കാണിച്ചിരി രജിസ്റ്റർ നമ്പർ - KL 10B 3817 
ക്കുന്ന ആൾക്ക് ലേലം താൽക്കാലികായി ഉറപ്പിക്കുന്നതു 
മാണ്. വിജയിയായ ദർഘാസുകാരൻ ലേലം കഴിഞ്ഞ 

ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം - ചിന്നാർ റെയിഞ്ച് 
ഉടൻ മൊത്തം ലേലത്തുക 10,000 രൂപയിൽ കുറവാണ 

നിരതദ്രവ്യം 10, 000 രൂപ 
ങ്കിൽ മുഴുവൻ തുകയും അതിൽ കൂടുതലാണെങ്കിൽ 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 150 + നികുതി. 
മൊത്തം ലേല ത്തു ക യുടെ പകുതി ( കു റ ഞ്ഞത് 
10 ,000 രൂപ) രൊക്കം പണമായി ഒടുക്കേണ്ടതാണ്. 

- 30- 6- 2010 - ൽ ഏതെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം 
ലേലം/ദർഘാസ് സ്ഥിരപ്പെടുത്തിയതായി ഉത്തരവ് കിട്ടി 15 നട ത്തു വാൻ കഴിയാതെ വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസത്തിനകം ബാക്കി തുകയും നിയമാനുസൃതമായ നികുതി ദിവസം ടി സമയത്ത് ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. 
കളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. നിശ്ചിത ദർഘാസ്/ ലേല ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് 
ദിവ സ ത്തി നകം ബാക്കി തുകയും നികുതികളും അടച്ച് ഫോറം മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷൻ ആഫീസിൽ 
വാഹനം നീക്കം ചെയ്യാത്ത പക്ഷം ലേലം/ ദർഘാസുകാരൻ നിന്നും ലഭിക്കുന്നതാണ്. 


8th JUNE 2010 ). 


FOREST DEPARTMENT 


309 


നിബന്ധനകൾ 


തീയ തി യിലെ എം . എ . സി . എ . 1458 / 08 നമ്പർ 
വിധിയുടെയും ബഹു . കേരള ചീഫ് സെക്രട്ടറിയുടെ 2009 
ജനുവരി മാസം 5 -ാം തീയതിയിലെ 89584 / ജി3 / 08 ഹോം നമ്പർ 
സർക്കുലറിന്റേയും അടിസ്ഥാനത്തിൽ അവ സൂക്ഷിച്ചിരിക്കുന്ന 
സ്ഥലത്ത്തത്സമയ അവസ്ഥയിലും സ്ഥിതിയിലും 2010 ജൂൺ 
മാസം 30 -ാം തീയതി ദർഘാസ്/ ലേലം മുഖേന വിൽക്കുന്നതാ 
യിരിക്കും. ടി ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ താത്പര്യ 
മുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിക്കുന്നു . 
അന്നേദിവസം പകൽ 3 മണിക്ക് മൂന്നാർ വൈൽഡ് ലൈഫ് 
വാർഡനോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
ഉദ്യോഗസ്ഥനോമൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷൻ 
ആഫീസിൽ വച്ച് ലേലം ചെയ്യുന്നതും ലേലത്തിനു ശേഷം 
ദർ ഘാസ് തുറന്ന് പരി ശോ ധി ക്കു ന്ന തു മാ യി രി ക്കും . 
ദർഘാസിലോ/ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്യുന്നയാളുടെ പേരിൽ ദർഘാസ്/ ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതായിരിക്കും. 


4 . 


പട്ടിക 


5 . 


ഇനം 


ക്രമ 
നമ്പർ 


രജിസ്റ്റർ നമ്പർ ഇപ്പോൾ സൂക്ഷി 

ച്ചിരിക്കുന്ന സ്ഥലം 


1. താൽപ്പര്യമുള്ളവർക്ക് മുകളിൽ പറയുന്ന സ്ഥലത്ത് 

സൂക്ഷിച്ചിരിക്കുന്ന വാഹനത്തിന്റെ ഗുണ നിലവാരം 
അസി. വൈൽഡ് ലൈഫ് വാർഡന്റെ സാന്നിദ്ധ്യത്തിൽ 
പരിശോധിച്ച് ബോദ്ധ്യപ്പെടാവുന്നതാണ്. ലേലത്തിനു 
ശേഷം ഉന്നയിക്കുന്ന യാതൊരു വിധ പരാതികളും 
പരിഗണിക്കുന്നതല്ല . 
2 . - ദർഘാസുകൾ ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയു 

ന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോ/ബന്ധപ്പെട്ട വില്ലേജ് 
ആഫീസറോ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് 

സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
3. ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഈ 

ആഫീസിൽ ഒടുക്കേണ്ടതാണ്. 
ദർഘാസ്/ ലേലത്തിൽ പരിഗണിക്കപ്പെടാത്തവരുടെ 
നിരതദ്രവ്യം അപ്പോൾതന്നെ തിരികെ നൽകുന്നതാണ്. 
കൂടുതൽ തുകയ്ക്കുള്ളദർഘാസ് അംഗീകാരത്തിനായി 
മേലധികാരത്തിലേക്ക് അയക്കുന്നതും മറ്റു ദർഘാസുകാർ 
നൽകിയ നിര ത ദ വ്യം അപ്പോൾതന്നെ തിരികെ 

നൽകുന്നതുമാണ്. 
6 . ദർഘാസ് സംഖ്യ നിരതദ്രവ്യത്തിനേക്കാൾ കൂടുതലാണ 

ങ്കിൽ ദർഘാസ് സംഖ്യയുടെ 50 % നിര ത ദ വ്യം 
ഉൾപ്പെടെ അപ്പോൾ തന്നെ ഒടുക്കേണ്ടതാണ്. 
ദർഘാസുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അംഗീകാര 
ത്തിന് വിധേയമായിരിക്കും. ദർഘാസുകൾ സ്വീകരിക്കുന്ന 
തിനോ നിരസിക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം 

ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 
- 8 . ദർഘാസ് അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 15 ദിവസ 

ത്തി നകം ബാക്കി സംഖ്യയും നിയ മ പ കാ രമുള്ള 
നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 
15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും നികുതിയും 
അടച്ച് വാഹനം നീക്കം ചെയ്തി ല്ലെ ങ്കിൽ 
ദർഘാസുകാരൻ ആവശ്യപ്പെടുന്നപക്ഷം മറ്റൊരു 15 
ദിവസം കൂടി ബാക്കി സംഖ്യക്ക് 12 % പലിശയും 
ദിവസം 20 രൂപ നിര ക്കിൽ ഇരു - വാ ട ക യും 
വസൂലാക്കി അനുവദിക്കുന്നതായിരിക്കും. ഇതിനുശേഷം 
കാലാവധി നീട്ടികൊടുക്കുന്നതല്ല . ഇപ്രകാരം വീഴ്ച 
വരുത്തിയ ദർഘാസുകാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ 
പുനർ ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാനത്തിലോ ടി 
വാഹനം വിൽക്കുന്നതും ദർഘാസുകാരൻ അടച്ച തുക 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമായിരിക്കും. 


- 1 മോട്ടോർസൈക്കിൾ TN 41X 1184 ചിന്നാർ ഫോറസ്റ്റ് 

ക്വാർട്ടേഴ്സ് 
കോമ്പൗണ്ട് 


- 2 മോട്ടോർസൈക്കിൾ TN 01J 9321 


ചിന്നാർ ഫോറസ്റ്റ് 
ക്വാർട്ടേഴ്സ് 
കോമ്പൗണ്ട് 


30 -6- 2010 - ൽ ഏതെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം 
നട ത്തു വാൻ കഴിയാതെ വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ടി സമയത്ത് ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. 
ദർഘാസ് ഫോറം ഉച്ചയ്ക്ക് 1 മണിവരെ മൂന്നാർ വൈൽഡ് 
ലൈഫ് ഡിവിഷൻ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


നിരതദ്രവ്യം - 10 , 000 രൂപ ( പതിനായിരം) 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 150 + നികുതി 
( ഒരു വാഹനത്തിന്). 


നിബന്ധനകൾ 


- 1. 


മൂന്നാർ. 


(ഒപ്പ്) 
വൈൽഡ് ലൈഫ് വാർഡൻ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


താൽപ്പര്യമുള്ളവർക്ക് മുകളിൽ പറയുന്ന സ്ഥലത്ത് 
സൂക്ഷിച്ചിരിക്കുന്ന വാഹനത്തിന്റെ ഗുണ നിലവാരം 
അസി. വൈൽഡ് ലൈഫ് വാർഡന്റെ സാന്നിദ്ധ്യത്തിൽ 
പരിശോധിച്ച് ബോദ്ധ്യപ്പെടാവുന്നതാണ്. ലേലത്തിനു 
ശേഷം ഉന്നയിക്കുന്ന യാതൊരു വിധ പരാതികളും 
പരിഗണിക്കുന്നതല്ല . 
ദർഘാസുകൾ ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയു 
ന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനോ/ ബന്ധപ്പെട്ട വില്ലേജ് 
ആഫീസറോ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്/ 
സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഇ 
ആഫീസിൽ ഒടുക്കേണ്ടതാണ്. 
ദർഘാസ്/ ലേലത്തിൽ പരിഗണിക്കപ്പെടാത്തവരുടെ നിരത 
ദ്രവ്യം അപ്പോൾതന്നെ തിരികെ നൽകുന്നതാണ്. 


പുനർ ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ ആർ- 385 / 2009. 


2010 മേയ് 11. 


3 . 


-- കേരള വന നിയമം 1961 - ലെ എ വകുപ്പ് പ്രകാരം 
പിടിച്ചെടുത്ത താഴെ പട്ടികയിൽ വിവരിക്കുന്ന വാഹനങ്ങൾ 
ബഹു . കേരള ഹൈക്കോടതിയുടെ 2008 ഡിസംബർ 2 -ാം 


4 . 


8th JUNE 2010 ) 


FOREST DEPARTMENT 


310 


5. കൂടുതൽ തുകയ്ക്കുള്ളദർഘാസുകൾ അംഗീകാരത്തി 

നായി മേലധികാരത്തിലേക്ക് അയയ്ക്കുന്നതും മറ്റു 
ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം അപ്പോൾതന്നെ 
തിരികെ നൽകുന്നതുമാണ്. 


- 6 . 


ദർഘാസ് സംഖ്യ നിരതദ്രവ്യത്തിനേക്കാൾ കൂടുതലാ 
ണെങ്കിൽ ദർഘാസ് സംഖ്യയുടെ 50 % അല്ലെങ്കിൽ 
10 ,000 രൂപയോ ഏതാണോ കൂടുതൽ ( നിര ത ദ വ്യം 
ഉൾപ്പെടെ) അത്അപ്പോൾതന്നെ ഒടുക്കേണ്ടതാണ്. 


9. 15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും നികുതിയും 

അടച്ച് വാഹനം നീക്കംചെയ്തില്ലെങ്കിൽ ദർഘാസുകാരൻ 
ആവ ശ്യ പ്പെടുന്നപക്ഷം മറ്റൊരു 15 ദിവസം കൂടി 
ബാക്കി സംഖ്യക്ക് 12 % പലിശയും ദിവസം 20 രൂപ 
നിരക്കിൽ ഇരുപ്പുവാടകയും വസൂലാക്കി അനുവദിക്കുന്ന 
തായിരിക്കും. ഇതി നു ശേഷം കാലാവധി 
നീട്ടികൊടുക്കുന്നതല്ല . ഇപ്രകാരം വീഴ്ചവരുത്തിയ 
ദർഘാ സു കാ രന്റെ നഷ് ടോ ത്ത ര വാ ദി ത്വ ത്തിൽ 
ലേലത്തിലോ ടെണ്ടർ അടിസ്ഥാനത്തിലോ ടി വാഹനം 
വിൽക്കു ന്നതും ദർഘാ സു കാ രൻ അടച്ച തുക 
സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതുമായിരിക്കും. 


7 . 


ദർഘാസുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അംഗീകാര 
ത്തിന് വിധേയമായിരിക്കും. ദർഘാസുകൾ സ്വീകരിക്കുന്ന 
തിനോ നിരസിക്കുന്നതിനോ ഉള്ള പൂർണ്ണ അധികാരം 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 
പുനർ ദർഘാസ് അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 
15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള 
നികുതികളും അടച്ച് വാഹനം നീക്കംചെയ്യേണ്ടതാണ്. 


8 . 


മൂന്നാർ. 


(ഒപ്പ്) 
വൈൽഡ് ലൈഫ് വാർഡൻ 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


VAZHACHAL DIVISION 


TENDER /AUCTION SALE NOTICE 


No . C3 -1681/2010. 


15th May 2010. 


The auction sale of Teak Poles collected from Teak Plantation of Charpa , Kollathirumedu and Vazhachal Ranges of 
Vazhachal Division was scheduled on 2010 May 4 , 6, 11 , 13 . But auction could not be conducted due to some technical 
difficulties. It is hereby notified for the general information of the public that Teak Poles collected from Teak Plantation of 
Charpa, Kollathirumedu and Vazhachal Ranges of Vazhachal Forest Division by thinning will be sold in Tender/ Auction 
sale subject to detailed Tender/ Auction sale conditions published in the Kerala Gazette No. 50 dated 22 - 12 -2009 in Page 
No. 669 to 675 of Chief Conservator of Forests (Protection ), Thiruvananthapuram vide Notification No. Pro (5) 6835 / 2009 
dated 2 -12 -2009 and other rules in force, as per schedule furnished below . Tender forms will be available in Divisional 
Forest Office , Vazhachal Division , Chalakudy on payment of Rs. 100 plus S . T. Sealed tenders will be received at 
Divisional Forest Office, Vazhachal Division , Chalakudy upto 3 p . m . on the working day prior to the auction date and 
tenders received after the stipulated date and time will not be entertained . If the date fixed for Tender/ Auction happens 
to be a public holiday, harthal or strike , the Auction sale will be held on next working day at the scheduled date , time and 
place . Tender will be opened immediately after auction sale and further action will be taken as per sale conditions. The 
intending bidders should satisfy themselves about the quality and quantity of the thinned materials put up for Tender/ 
Auction sale and no complaints will be entertained later regarding the same. Further details of Tender/ Auction sale will 
be available from this office (Phone No. 0480 -2701713 , e-mail: dfo - vazhachal @ forest.kerala . gov. in ) Charpa , Kollathirumedu 
and Vazhachal Range Offices. Quantity notified is only approximate. Teak poles taken to stock up to a day before the 
auction will also be included in sale. If there is no bid or part bid 1st date of auction proposed, undisposed teak poles 
will be put up for sale on subsequent dates as shown in the schedule at the same time and place . The Auctioning 
Officer is empowered to conduct auction completely or partly and postponement of auction without assigning any reason . 


Post offer will be considered as per the terms and conditions. 


The remittance of the value and removal of timber should be as per prevailing terms and conditions and also as per 
rule in time. 


8th JUNE 2010 ). 


FOREST DEPARTMENT 


311 


SCHEDULE 


Name of 
Plantation / 

Range 


Approximate No . of 
Teak Poles (Nos.) 
2nd 3rd 4th 
Class Class Class 


Approximate 
quantity of 
timber ( M ) 


Place of 
Auction/ 
Dumping 
Depot 


Auction 
Date and 

Time 


Next 
Auction 
Date and 

Time 


1st 
Class 


5th 
Class 


Pokalappara 
Dumping 
Depot 


29 - 6-2010, 
- 11 a. m . 


8-7-2010 , 
16 - 7-2010 
| 11 a . m . 


554 


638 


900 


500 


.. 


20 


276 


262 


326 


250 


56 


21 


6- 7-2010, 
11 a. m . 


13 -7- 2010 , 
20- 7-2010 
11 a . m . 


1963 TP 
Karadippara, 
Vazhachal 
Range 
1960 TP 
Karadippara, 
Kollathirumedu 
Range 
1965 TP 
Karadippara , 
Kollathirumedu 
Range 
1966 TP 
Karadippara 
Kollathirumedu 
Range 


.. 


100 


. 


. 


.. 


( various types ) 


31 


46 


22 


.. 


.. 


( various types) 


1973 TP 
Orukomban , 
Charpa Range 


70 


257 


556 


1170 


143 


10 .869 


1977 TP 
Kannankuzhy, 
Charpa 
Range 


37 


27 


. 


.. 


.. 


3.427 


വാഴച്ചാൽ ഡിവിഷനിലെ ചാർപ്പ , കൊല്ലത്തിരുമേട്, വാഴച്ചാൽ റെയിഞ്ചുകളിലെ താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന തേക്കു 
തോട്ടങ്ങളിൽ നിന്നും ഇടവെട്ടി ശേഖരിച്ച തേക്കുതടികൾ/ കഴകൾ 2010 മേയ് 4, 6, 11, 13 എന്നീ തീയതികളിൽ ലേലം നടത്തുന്നതിന് 
വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു . ചില സാങ്കേതിക കാരണങ്ങളാൽ ടി തീയതികളിൽ ലേലം നടക്കുകയുണ്ടായില്ല . ടി തീയതികളിൽ 
ലേലം നടക്കാത്ത സാഹചര്യത്തിൽ താഴെ പട്ടികയിൽ സൂചിപ്പിച്ചിരിക്കുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തും വാഴച്ചാൽ 
ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീ സ റോ അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റേ തെ ങ്കിലും ഉദ്യോ ഗസ്ഥനോ 
22 - 12 - 2009 - ൽ പ്രസിദ്ധീകരിച്ച 50 -ാം നമ്പർ കേരള ഗസറ്റിലെ 669 മുതൽ 675 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധീകരിച്ച് 
തിരുവനന്തപുരം സംരക്ഷണ വിഭാഗം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 2 -12 - 2009- ലെ പാ . (5) 6835 / 09 -ാം നമ്പർ ലേല 
വിജ്ഞാപനപ്രകാരമുള്ള വിശദമായ ദർഘാസ്/ ലേല വ്യവസ്ഥകൾ പ്രകാരവും അതാതു സമയത്ത് നിലവിലുള്ള മറ്റു നിയമങ്ങൾക്കും 
വിധേയമായി ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വില്പന നടത്തുന്നതാണ്. ലേല തീയതിക്ക് തലേദിവസം ഉച്ചയ്ക്ക് 3 മണിവരെ 
സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 100 രൂപ വിലയും വില്പന നികുതിയും ഈടാക്കി ദർഘാസ് ഫോറങ്ങൾ 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസിൽനിന്നും നൽകുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 
ലേലദിവസം പൊതു പണിമുടക്കോ ഹർത്താലോ പൊതു ഒഴിവു ദിവസമോ ആയിവന്നാൽ പ്രസ്തുത ലേലം അടുത്ത 
പ്രവൃത്തിദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തുംവച്ച് നടത്തുന്നതാണ്. ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
ലേലനിബന്ധനകൾ പ്രകാരമുള്ള അനന്തരനടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ 
ആഗ്രഹിക്കുന്നവർ ദർഘാസ് സമർപ്പിക്കുന്നതിനുമുമ്പ് വില്പനയ്ക്കുവച്ചിരിക്കുന്ന തിന്നിംഗ് ഉല്പന്നങ്ങളുടെ നിൽപ്പുസ്ഥിതിയും 
അളവുകളും മറ്റു വിശദവിവരങ്ങളും കണ്ട് ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ടതും ലേലത്തിനുശേഷം ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള 
യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . ദർഘാസ്/ ലേലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചാർപ്പ, വാഴച്ചാൽ, 
കൊല്ലത്തിരുമേട് റെയിഞ്ചാഫീസറിൽ നിന്നും അറിയാവുന്നതാണ്. 


8th JUNE 2010 ). 


FOREST DEPARTMENT 


312 


പട്ടിക 


റെയിഞ്ചിന്റെ ഒന്നാം രണ്ടാം മൂന്നാം നാലാം അഞ്ചാം നക്യമ തം 


തോട്ടം/ 
റെയിഞ്ചിന്റെ 
പേര് 


കഴകളുടെ ഏകദേശ അളവ് (എണ്ണം) 
ഒന്നാം രണ്ടാം മൂന്നാം നാലാം അഞ്ചാം 
തരം തരം തരം തരം തരം 


തടിയുടെ 

ഏകദേശ 
അളവ്( ക്യു . മീ.) 


ലേല സ്ഥലം/ ലേല 
താല്ക്കാലിക - തീയതിയും 
ഡിപ്പോ സമയവും 


- അടുത്ത 

ലേല് 
തീയതിയും 
സമയവും 


554 


638 


900 


500 


8 - 7 - 2010 , 


1963 കരടിപ്പാറ 
തേക്ക് തോട്ടം, 
വാഴച്ചാൽ 
റെയിഞ്ച് 


പൊകലപ്പാറ 
ഡമ്പിംഗ് 
ഡിപ്പോ 


29- 6 -2010 
രാവിലെ 
11 മണി 


16 - 7 - 2010 


രാവിലെ 
11 മണി 


276 


262 


326 


250 


56 


21 


6 - 7 - 2010 


രാവിലെ 
11 മണി 


13 - 7 - 2010 , 
20 - 7 - 2010 
രാവിലെ 
11 മണി 


1960 കരടിപ്പാറ 
തേക്ക് തോട്ടം, 
കൊല്ലത്തിരുമേട് 
റെയിഞ്ച് 
1965 കരടിപ്പാറ 
തേക്ക് തോട്ടം, 
കൊല്ലത്തിരുമേട് 
റെയിഞ്ച് 


.. 


100 


.. 


.. 


.. 


( വിവിധ ഇനം) 


31 


46 


22 


.. 


.. 


( വിവിധ ഇനം) 


1966 കരടിപ്പാറ 
തേക്ക് തോട്ടം, 
കൊല്ലത്തിരുമേട് 
റെയിഞ്ച് 


70 


257 


556 


1170 


143 


10 . 869 


1973 ഒരു കൊമ്പൻ 
തേക്ക് തോട്ടം, 
ചാർപ്പ റെയിഞ്ച് 


37 


27 


3.427 


3 . 427 


1977 കണ്ണൻകുഴി 
തേക്ക് തോട്ടം, 
ചാർപ്പ റെയിഞ്ച് 


- പട്ടിക യിൽ ചേർത്തിട്ടു ള്ളത് ഉദ്ദേശ അള വു ക ളാ ണ്. ലേലത്തിന് മുൻദിവസംവരെ സ്റ്റോക്കിലെടുക്കുന്ന കഴകൾ 
ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. മുഴുവനായോ ഭാഗികമായോ ലേലത്തിൽവച്ചിരിക്കുന്ന കഴകൾ ലേലം നടക്കാതെവന്നാൽ 
പട്ടികയിൽ കാണിച്ചിരിക്കുന്ന മറ്റു തീയതികളിൽ അതേ സ്ഥലത്തും സമയത്തുംവച്ച് ലേലം നടത്തുന്നതായിരിക്കും. വില്പനയ്ക്ക് 
വച്ചിരിക്കുന്ന കഴകളുടെ ലേലം മുഴുവനായോ ഭാഗികമായോ നടത്തുന്നതിനും ലേലം മറ്റു കാരണങ്ങൾ കാണിക്കാതെതന്നെ 
മാറ്റിവയ്ക്കുന്നതിനും ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


നിയമാനുസൃതമായ പോസ്റ്റ് ഓഫറുകൾഉണ്ടെങ്കിൽ ആയത് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 ദിവസത്തിനകം നിലവിലുള്ള 
വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതാണ്. 


ലേലത്തിന് നിരതദ്രവ്യം 20,000 ( ഇരുപതിനായിരം) രൂപയാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലത്തിനു മുമ്പായി 
ലേല വസ്തുക്കളുടെ അളവ്/ഗുണം എന്നിവ സ്വയം പരിശോധിച്ച് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 


കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ( ഫോൺ 0480 - 2701713 , ഇ - മെയിൽ dfo - vazhachal @ forest.kerala .gov.in ), ചാർപ്പ, 
കൊല്ലത്തിരുമേട്, വാഴച്ചാൽ റെയിഞ്ചാഫീസിലോ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


Divisional Forest Office, 
Chalakudy. 


(Sd.) 
Divisional Forest Officer. 
(For and on behalf of the Governor of Kerala ) 


8th JUNE 2010 ) 


FOREST DEPARTMENT 


313 


PARAMBIKULAM WILDLIFE DIVISION 

TENDER NOTICES 


be endorsed in favour of the Wildlife Warden , 
Parambikulam and should clearly show the name of the 
work and name and address of the tenderers . Incomplete 
and defective tenders will be summarily rejected . 


- (1) 


താഴെ പറയുന്ന പവ്യ ത്തികൾക്ക് കേരള 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റർ ചെയ്തിട്ടുളള യോഗ്യത 
യുളള കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേര്ആലേഖനം 
ചെയ്തിട്ടുളള മുദ്രവച്ച് മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോമുകൾ താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 21 - 6 - 2010 മുതൽ 
28 - 6 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തിദിവസ 
ങ്ങളിലും ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 28 - 6 - 2010 , 
3 മണിവരെ സ്വീക രിക്കു ന്നതും അന്നേദിവസം വൈകിട്ട് 
4 മണിക്ക്താഴെ ഒപ്പുവച്ചഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽവച്ച് 
ഹാ ജ രുള്ള ദർഘാസുകാരുടെ സാന്നി ദ്ധ്യ ത്തിൽ 
ദർഘാസ് തുറന്നു പരിശോധിക്കുന്നതുമായിരിക്കും. നിശ്ചിത 
ദിവസം എന്തങ്കിലും കാര ണ വ ശാൽ ടെണ്ടർ 
നട ക്കാതിരുന്നാൽ 7 - 7 - 2010 - ന് നിശ്ചിത സ്ഥലത്തും 
സമയത്തുംവീണ്ടും ടെണ്ടർ നടത്തുന്നതായിരിക്കും. 

പട്ടിക 


No. D - 1476/2010 . 

| 18th May 2010. 
Competitive tenders in sealed covers are invited from 
the eligible registered contractors of the PWD , Kerala for 
the works scheduled below . The interesting tenderers 
should submit tenders in prescribed tender forms with 
the name of the work superscribed. The tender forms will 
be issued from the office of the undersigned on working 
days from 21 -6 -2010 to 28 -6 - 2010 upto 1 p . m . The tenders 
will be accepted upto 3 p . m . and the tender will be 
opened at 4 p . m . on 28 -6 - 2010 at the office of the 
undersigned in the presence of tenderers who choose to 
be present. If the tender could not be held on 28 -6 - 2010 , 
it will be held on the 7 - 7 - 2010 at the same place and time. 

SCHEDULE 
Name of work with 

EMD 
No . 

- PAC 
| 1 Purchase of furnishings to the Inspection 

Bungalow and Kitchen at Kerala Wildlife 
Tourism Information Centre at Pollachi 
under Sungam Range (the details and 
specification can be obtained along with 
the tender form ) - Rs. 5 , 00 , 000 

12,500 
Construction of Theme based Arboretum 
Phase I at Kerala Wildlife Tourism 
Information Centre at Pollachi under 
Sungam Range - Rs. 5 ,00 , 000 

12, 500 
Construction of Toilet Block at do . 
Rs. 5, 00 ,000 

| 12 ,500 
Development of Parking area including 
internal approach Road at do . 
Rs. 8 ,84 ,000 

22 ,100 


- Rs. 


കമ 
നമ്പർ 


ജോലിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരതദ്രവ്യം 
- രൂപ് 


12 ,500 


സുങ്കം റെയിഞ്ചിനുകീഴിൽ പൊള്ളാച്ചി കേരള 
ഫോറസ്റ്റ് ആന്റ് വൈൽഡ് ലൈഫ് ടൂറിസം 
ഇൻഫർമേഷൻ സെന്ററിലെ ഐ . ബി.യിലേക്കും 
കിച്ചണിലേക്കുമുള്ള ഫർണ്ണിച്ചർ സാധനങ്ങൾ 
വാങ്ങൽ( ഫർണ്ണിച്ചർ സാധനങ്ങളുടെ വിവരങ്ങൾ 
ടെണ്ടർ ഫോമിനോടൊപ്പം ലഭിക്കുന്നതാണ്) - 
രൂപ 5, 00 ,000 
2 ടി തീം ബേസ്ഡ് ആർബൊറ്റേറം ഒന്നാംഘട്ട 
- നിർമ്മാണം - രൂപ 5, 00,000 
3 ടി ടോയ്ലറ്റ് ബ്ലോക്കിന്റെ നിർമ്മാണം - 
-- രൂപ 5,00,000 
-- ടി അപ്രോച്ച് റോഡോടുകൂടിയ പാർക്കിംഗ് 
ഏരിയായുടെ വികസനം - രൂപ 8,84,000 


12, 500 


12 , 500 


22, 100 


Cost of tender form - Rs. 1 , 500 + VAT for Sl . No. 4 
and Rs . 1 ,000 + VAT for others. 

Maximum time of completion — 3 Month . 
Address: 

The Wilidlife Warden , 
Parambikulam Wildlife Sanctuary, 
Thunacadavu P . O ., Anappady, Palakkad -678 661 
Phone : 04253 - 245005 

Web Address: www .keralaforest .org. 

The tender forms and other particulars can be had 
from the office of the undersigned from 21 -6 - 2010 to 
1 p . m . on 28 -6 - 2010 on application in writing and on 
payment of the value of documents (not refundable ) either 
in cash or by money order. The tenderers should execute 
a preliminary agreement on Kerala Stamp Paper worth 
Rs. 100 along with the tenders . All other conditions are 
as usually followed in the PWD , Kerala . Tender 
documents issued are not transferable . The EMD should 


ദർഘാസ് ഫാറത്തിന്റെ വില - ക്രമ നമ്പർ 4 - ന് രൂപ 
1,500 + വി . നി .. മറ്റുളളവയ്ക്ക് രൂപ 1, 000 + വി . നി ., 

ജോലി തീർക്കേണ്ട പരമാവധി സമയം - 3 മാസം. 
ദർഘാസ് സമർപ്പിക്കേണ്ട മേൽവിലാസം: 

വൈൽഡ് ലൈഫ് വാർഡൻ, 
പറമ്പിക്കുളം വന്യജീവി സങ്കേതം, 
തൂണക്കടവ് പി . ഒ , ആനപ്പാടി, പാലക്കാട്- 678 661 
ഫോൺ: 04253- 245005 

Web Address: www .keralaforest.org . 
ദർ ഘാസ് പമാണ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 
താഴെ ഒപ്പു വച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
21- 6 - 2010 മുതൽ 28 - 6 - 2010 ഉച്ചയ്ക്ക് ഒരുമണിവരെ ദർഘാസ് 
പമാണത്തിന്റെ വില രൊക്കം പണമായോ 
മണിയോർഡറായോ ( മടക്കി കൊടുക്കുന്നതല്ല ) രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. യാതൊരു കാരണവശാലും 
ദർഘാസ് പ്രമാണങ്ങൾ കൈമാറാൻ പാടില്ലാത്തതാകുന്നു . 
ദർഘാസിനോടൊപ്പം 100 രൂപയുടെ കേരള മുദ്രപ്പത്രത്തിൽ 
ഒപ്പു വച്ച ഒരു പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ട 
താണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബ ന്ധിച്ച് നില വി ലു ളള എല്ലാ വ്യവ സ്ഥ കളും ഈ 
പവ്യത്തിക്കും ബാധ ക മാ ണ് . നിശ്ചിത നിര ത ദ വ്യം 


8th JUNE 2010 ) 


FOREST DEPARTMENT 


314 


വൈൽഡ് ലൈഫ് വാർഡൻ, പറമ്പിക്കുളത്തിന്റെ പേരിൽ 
ജോലിയുടെ പേരും കരാ റു കാ രന്റെ പേരും പൂർണ്ണ 
മേൽവിലാസവും ആലേഖനം ചെയ്ത് നിശ്ചിത സമയത്തി 
നുള്ളിൽ സമർപ്പിക്കേ ണ്ട താ ണ് . അപൂർണ്ണവും നിശ്ചിത 
സമയത്ത് ലഭിക്കാത്തതുമായ ദർഘാസുകൾ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 

- (2 ) 
No. D -1477/2010 . 

18th May 2010 . 
Competitive tenders in sealed covers are invited from 
the eligible registered contractors of the PWD , Kerala for 
the works scheduled below . The interesting tenderers 
should submit tenders in prescribed tender forms with 
the name of the work superscribed . The tender forms will 
be issued from the office of the undersigned on working 
days from 21-6 - 2010 to 25 -6 - 2010 upto 1 p . m . The tenders 
will be accepted upto 3 p . m . and the tender will be 
opened at 4 p . m . on 25 -6 - 2010 at the office of the 
undersigned in the presence of tenderers who choose to 
be present. If the tender could not be held on 25 - 6- 2010 , 
it will be held on 7 -7 -2010 at the same place and time. 

SCHEDULE 


താഴെ പറയുന്ന പവ്യ ത്തികൾക്ക് കേരള 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റർ ചെയ്തിട്ടുള്ള യോഗ്യത 
യുളള കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേര്ആലേഖനം 
ചെയ്തിട്ടുളള മുദ്രവച്ച് മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ടെണ്ടർ ഫോമുകൾ താഴെ ഒപ്പുവച്ച 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും 21- 6 - 2010 മുതൽ 
25 - 6 - 2010 ഉച്ചയ്ക്ക് ക് 1 മണിവരെ എല്ലാ പവൃത്തിദിവസ 
ങ്ങളിലും ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ 25 - 6 - 2010 , 
3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകിട്ട് 
4 മണിക്ക്താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെകാര്യാലയത്തിൽവച്ച് 
ഹാജ രു ള്ള ദർഘാസുകാരുടെ സാന്നി ദ്ധ്യ ത്തിൽ 
തുറന്നു പരിശോധിക്കുന്നതുമായിരിക്കും. നിശ്ചിത ദിവസം 
എന്തെങ്കിലും കാരണ വശാൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 
7 - 7 - 2010 - ന് നിശ്ചിത സ്ഥലത്തും സമയത്തും വീണ്ടും ടെണ്ടർ 
നടത്തുന്നതായിരിക്കും. 


പട്ടിക 


കമ ജോലിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ - അടങ്കൽത്തുകയും 

-- രൂപ 
- സുങ്കം റെയിഞ്ചിനുകീഴിൽ പൊള്ളാച്ചി കേരള 

ഫോറസ്റ്റ് ആന്റ് വൈൽഡ് ലൈഫ് ടൂറിസം 
ഇൻഫർമേഷൻ സെന്ററിന്റെ നിർമ്മാണം - 
രൂപ 15,00, 000 

37,500 
സുങ്കം റെയിഞ്ചിനുകീഴിൽ പൊള്ളാച്ചി കേരള 

ഫോറസ്റ്റ് ആന്റ് വൈൽഡ് ലൈഫ് ടൂറിസം 
ഇൻഫർമേഷൻ സെന്ററിൽ ഇന്റർപ്രിട്ടേഷൻ 
സെന്ററിന്റെ നിർമ്മാണം - രൂപ 15,00,000 37,500 


Name of work with 


EMD 


| SI. 
No. 


- 


PAC 


- Rs. 


1 


37, 500 


Construction of Information Centre at 
Kerala Wildlife Tourism Information 
Centre at Pollachi under Sungam 
Range -- Rs. 15 , 00,000 
Construction of Interpretation Centre 
Building at Kerala Wildlife Tourism 
Information Centre at Pollachi under 
Sungam Range - Rs. 15,00,000 


37, 500 


Cost of tender form - Rs. 1 ,500 + VAT . 
Maximum time of completion - 3 Months. 
Address : 

The Wilidlife Warden , 
Parambikulam Wildlife Sanctuary, 
Thunacadavu PO , Anappady, Palakkad -678 661. 
Phone: 04253-245005. 

Web Address : www.keralaforest. org. 
The tender forms and other particulars can be had 
from the office of the undersigned from 21 - 6 - 2010 to 
1 p . m . on 25 -6 - 2010 on application in writing and on 
payment of the value of documents (not refundable ) either 
in cash or by money order. The tenderers should execute 
a preliminary agreement on Kerala Stamp Paper worth 
Rs. 100 along with the tenders . All other conditions are 
as usually followed in the PWD , Kerala . Tender 
documents issued are not transferable. The EMD should 
be endorsed in favour of the Wildlife Warden , 
Parambikulam and should clearly show the name of the 
work and name and address of the tenderers . Incomplete 
and defective tenders will be summarily rejected . 


ദർഘാസ് ഫാറത്തിന്റെ വില - രൂപ 1,500 + വി . നി . 
ജോലി തീർക്കേണ്ട പരമാവധി സമയം - 3 മാസം. 
ദർഘാസ് സമർപ്പിക്കേണ്ട മേൽവിലാസം: 

വൈൽഡ് ലൈഫ് വാർഡൻ, 
പറമ്പിക്കുളം വന്യജീവി സങ്കേതം, 
തൂണക്കടവ് പി . ഒ, ആനപ്പാടി, പാലക്കാട്- 678 661 
Phone: 04253 - 245005 

Web Address : www .keralaforest. org . 
ദർ ഘാസ് ( പമാണ ങ്ങളും മറ്റ് വിശ ദ വി വ ര ങ്ങളും 
താഴെ ഒപ്പു വച്ച് ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 
21- 6 - 2010 മുതൽ 25 - 6 - 2010 ഉച്ചയ്ക്ക് ഒരുമണിവരെ ദർഘാസ് 
പമാണത്തിന്റെ വില രൊക്കം പണ മാ യോ 
മണിയോർഡറായോ (മടക്കി കൊടുക്കുന്നതല്ല ) രേഖാമൂലം 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. യാതൊരു കാരണവശാലും 
ദർഘാസ് പ്രമാണങ്ങൾ കൈമാറാൻ പാടില്ലാത്തതാകുന്നു . 
ദർഘാസിനോടൊപ്പം 100 രൂപയുടെ കേരള മുദ്രപ്പത്രത്തിൽ ഒപ്പു 
വച്ച ഒരു പാഥ മിക ഉട നടിയും ഊള ള ടക്കം ചെയ്യേ 
ണ്ടതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബ ന്ധിച്ച് നില വി ലു ളള എല്ലാ വ്യവ സ്ഥ കളും ഈ 
പവ്യത്തിക്കും ബാധ ക മാ ണ് . നിശ്ചിത നിര ത ദ വ്യം 
വൈൽഡ് ലൈഫ് വാർഡൻ, പറമ്പിക്കുളത്തിന്റെ പേരിൽ 
ജോലിയുടെ പേരും കരാറു കാ രന്റെ പേരും പൂർണ്ണ 
മേൽവിലാസവും ആലേഖനംചെയ്ത് നിശ്ചിത സമയത്തിനു 
ള്ളിൽ സമർപ്പിക്കേണ്ടതാണ്. അപൂർണ്ണവും നിശ്ചിതസമയത്ത് 
ലഭിക്കാത്തതുമായ ദർഘാസുകൾ യാതൊരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല . 


( Sd.) 
| Wildlife Warden. 

(For and on behalf of 
the Governor of Kerala ) 


Office of the Wildlife 
Warden , Parambikulam . 


8th JUNE 2010 ] 


FOREST DEPARTMENT 


315 


TIMBER SALES DIVISION , KOZHIKODE 

TENDER NOTICE 
No . E - 3568/ 2009 . 

- 13th May 2010 . 
Tender in sealed cover superscribing the name of 
works are invited for and on behalf of the Governor of 
Kerala by the undersigned for the following work as per 
details given below : 


പകൽ 2.30 മണി വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3 
മണിക്ക് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതും ആയിരിക്കും. ദർഘാസിനോടൊപ്പം നിശ്ചിത 
നിരതദ്രവ്യം ഒടുക്കിയതിനുള്ള രേഖകളും 50 രൂപയുടെ 
(അൻപത് രൂപ ) മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടിയും അടക്കം 
ചെയ്യേണ്ടതാണ്. 


St . 


No. 


കമ ജോലിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

രൂപ് 
കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷനു 
കീഴിൽ ചാലിയം ഗവ . തടി ഡിപ്പോയിൽ - 
തെകടപ്പുറം മുതൽ ബംഗ്ലാവ് വരെ 
കോമ്പൗണ്ട് മതിൽ നിർമ്മാണം -രൂപ 6,40,000 16,000 
- ടി ബംഗ്ലാവ് മുതൽ ലൈറ്റ് ഹൗസ് റോഡ് വരെ 
- കോമ്പൗണ്ട്മതിൽ നിർമ്മാണം - രൂപ 6,05 ,000 15,200 
ടി ലൈറ്റ് ഹൗസ് റോഡ് മുതൽ പഴയ 
ഫിഷർ മെൻ കോളനിവരെ കോമ്പൗണ്ട്മതിൽ 
നിർമ്മാണം - രൂപ 5,70,000 

14 , 300 
ടി പഴയ ഫിഷർ മെൻ കോളനി മുതൽ 
ഫിഷറീസ് കോമ്പൗണ്ട് വരെ കോമ്പൗണ്ട് 
മ തിൽ നിർമ്മാണം- - രൂപ 6, 20 ,000 

15 , 500 


Name of work and 

EMD 
Estimate amount 

Rs. 
1 Construction of Compound wall 

Chaliyam Govt. Depot Chaliyam from 
Thaikkadapuram to Bunglow under 
Timber Sales Division, Kozhikode - 
Rs. 6 , 40 , 000 

16,000 
Do . from Bunglow to Light house 
road under Timber Sales Division , 
Kozhikode. - Rs. 6,05,000 

15,200 
Do. from Light house road to old 

fisherman colony under Timber Sales 
- Division , Kozhikode . -- Rs. 5, 70,000 14,300 
Do . from old fisherman colony to 
fisheries compound under Timber Sales 
Division , Kozhikode. - - Rs. 6 ,20 ,000 15,500 
Cost of tender documents Rs. 400 + VAT. 
Period completion - 6 Months. 

Last date and time of receipt of tender is on 
21 -6 - 2010 at 2 . 30 p . m . On the same day at 3 p . m . tender 
will be opened in the presence of available contractors . 
Tender documents can be purchased during office hours 
from the office of the Divisional Forest Officer , Timber 
Sales Division , Kozhikode- 28 upto 1 p . m . on the last date 
fixed for receipt of tender, on application in writing and on 
payment of the value of documents (not transferable ) 
either in cash or by Money Order. This amount will not be 
refunded . Tenders will be opened at 3 p . m . on the last 
date of receipt of tender i. e . on 21-6 - 2010 . If the date 
mentioned above , happens to be a holiday declared by 
the Government the receipt of the tender and opening of 
the tender will be on the next working day. In any case if 
tender cannot be accepted or opened in this day it will be 
again conducted on 28 -6 -2010 . 

All conditions stipulated for Kerala P. W . D . works 
and Kerala Forest Department works are applicable to this 
work also . EMD in the normal course should be pledged in 
favour of the Divisional Forest Officer, Timber Sales 
Division , Kozhikode and name of work should be 
superscribed on the cover of tender. Tenders lacking the 
above will be rejected . 

The above said estimate amount is only approximate . 
Actual amount shall be furnished in the tender form . The 
work will be minimized due to paucity of funds . 

-- കേരള ഗവർണ്ണർക്കു വേണ്ടി ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ, ചാലിയം തടി ഡിപ്പോയിൽ താഴെ പറയുന്ന 

പ്രവർത്തികൾക്ക് 21- 6 - 2010 - ന് പകൽ 2 .30 മണിക്ക് ഈ 
ആഫീസിൽ കിട്ടത്തക്ക വിധം നിശ്ചിത യോഗ്യതയുള്ള 

പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 
മത്സരാടിസ്ഥാനത്തിലുള്ള മുദ്രവച്ച ദർ ഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ 21- 6 - 2010 - ന് 


ദർഘാസ് പ്രമാണത്തിന്റെ വില രൂപ 400 + വാറ്റ്. 
കാലാവധി 6 മാസം. 

ദർഘാസ് സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനും 
ഉള്ള അധികാരം കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. എന്തെങ്കിലും 
കാരണവശാൽ 21- 6 - 2010 - ന് നടത്തുവാൻ കഴിയാതെ വന്നാൽ 
പ്രസ്തുത പ്രവർത്തിയുടെ ദർഘാസ് വീണ്ടും 28 -6 - 2010 - ന് 
പകൽ 2 . 30 മണിവരെ സ്വീകരിക്കുന്നതും 3 മണിക്ക് 
തുറക്കുന്നതുമായിരിക്കും. മുകളിൽ പറഞ്ഞിരിക്കുന്ന 
തീയതികൾ പൊതു ഒഴിവ് ദിവസമായി വന്നാൽ ദർഘാസുകൾ 
തൊട്ടടുത്ത പ്രവർത്തി ദിവസം 2 .30 മണിവരെ 
സ്വീകരിക്കുന്നതും 3 മണിക്ക് തുറക്കുന്നതുമായിരിക്കും. 

- പൊതുമരാമത്ത് വകുപ്പിന്റെ അംഗീകാരമുള്ള 
കരാറുകാർക്ക് നിശ്ചിത വിലയടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ 
ദർ ഘാസ് ഫോറങ്ങളും മറ്റും ദർഘാസ് ദിവസം ഒരു 
മണിവരെ കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷനിൽ 
നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിനുവേണ്ടി 
അടച്ച തുക യാതൊരു കാരണ വശാലും തിരികെ 
നൽകുന്നതല്ല. ആവശ്യമായ നിരതദ്രവ്യം ചെക്കാണെങ്കിൽ 
- ദർഘാസ് പ്രമാണത്തിന് 50 ( അമ്പത് രൂപ വിലയുള്ള 

കേരള സർക്കാർ മുദ്രപത്രത്തിൽ നിശ്ചിത പ്രാഥമിക ഉടമ്പടി 
ഇല്ലെങ്കിൽ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. ദർഘാസ് 
പമാണങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . 
നിരതദ്രവ്യം കോഴിക്കോട് ജില്ലയിലെ ഏതെങ്കിലും ഒരു 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും കോഴിക്കോട് ടിമ്പർ 
സെയിൽ സ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
വിലാസത്തിൽ മാറ്റത്തക്ക വിധം ഡിമാന്റ് ഡാഫ്റ്റായി 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

കേരള പൊതുമരാമത്ത് വകുപ്പിന്റെയും കേരളാ വനം 
വകുപ്പിന്റെ യും ദർഘാസുകളെ സംബന്ധിച്ചുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. കൂടുതൽ 
വിവരങ്ങൾക്ക് കോഴിക്കോട് ടിമ്പർ സെയിൽസ് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 
ഫോൺ: 0495 2414702. 

- മേൽപ്പറഞ്ഞ അടങ്കൽത്തുക ഉദ്ദേശം മാത്രമാണ്. ഫണ്ടിന്റെ 
ലഭ്യതയ്ക്ക് അനുസരിച്ച് പ്രവർത്തികൾ പരിമിതപ്പെടുത്തുന്ന 
താണ്. 
Divisional Forest Office, 

(Sd.) 
Kozhikode. 

Divisional Forest Officer . 


